Regn . No . KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No . ou ). MMIO 
KL / TV ( N )/ 12 /12 - 14 


GOVERN 


.. 


ISOS 
03 mos 
ENMENT OF 


. o 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. I 


11th September 2012 
2012 omogomio 11 
20th Bhadra 1934 

1934 solo 20 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


No. 


Veljo 1 ) 


നമ്പർ 


PART III 
Animal Husbandry Department 


TENDER - CUM -AUCTION NOTICE 


SCHEDULE 


No .A / 86 /2009 


9th August 2012 . 


Serial 
Number 


Species of standing 

trees 


Total No. of 
Marked tree 


Mahagani tree 


260 , 262, 263 , 
264 , 265, 266 , 
267 


Jack Tree (Fallen ) 
Teak wood (Fallen ) 
Maruth (Fallen ) 


It is hereby notified for the information of the public 
that the right of collection and removal of standing 
Mahagani trees and other trees in the Land of Government 
Goat Farm , Kommeri as specified in the schedule appended 
below will be sold in tender - cum - auction by the 
Superintendent, Government Goat Farm , Kommeri on 
19 - 9 - 2012 at 11a. m at the Government Goat Farm , 
Kommeri, subject to the following terms and conditions of 
sale of timber. In case the notified date happens to be 
public holiday, the tender cum auction will be conducted 
on the next working day. at the notified place and time. If 
there is a requirement of re-auction , it will be conducted 
on 26 -9 -2012 and 3 -10 - 2012 at the same place and time. 

PAC — 8,77,571. 


Kaaralam 


368 
369, 370 


Kotta 


1. The auction will be made on lump sum basis for 

the right of cutting collection and removal of 13 
Mahagani and other trees specified in the schedule 
from the above mentioned place in the presence of 
Secretary, District Panchayath , Kannur. 


11th SEPT. 2012 ] 


ANIMAL HUSBANDRY DEPARTMENT 


be forfeited to District Panchayath , Kannur. If 
however , the bid amount is above what has 
been offerer by the post offerer the right 
will be awarded to the highest Bidders/ 
Tenderers in the re - auction and the amount 
remitted by the post offerer will be released 
to him . 


2. Intending Tenderers/Bidders may inspect the trees 

and satisfy themselves of the quantity and quality 
of the produce before participating in the Tender 
cum Action . Complaints if any , regarding quality 
and quantity etc. received after the Tender cum 

Action will not be entertained . 
3. Bidder should appear for the action in person and 

nobody will be permitted to bid on behalf of 
another person unless valid power of attorney is 
produced prior to be commencement of Tender 

cum Action . 
4 . Intending Tenderers / bidders should produce a 

Certificate from the concerned Village Officer/ 
Gazetted Officer showing their permanent address 
and duly attesting their signature along with 

Earnest Money Deposit . 
5 . The successful Tenderers/Bidders should give an 

undertaking that he is not related with any officer 
having control over the work . If this is proved 
otherwise , it shall result in cancellation of the 
contract and resale of the trees at his risk 

and loss. 
6 . No post offer received after 7 days of the conduct 

of the Tender cum Action sale and post offer 
which is not advantageous by more than 10 % of 
the original offer where the bid amount is Rupees 
one lakh and above and more than 20 % where 
the original bid amount is less than one lakh will 
ordinarily be considered . The post offerer will 
comply with following terms. 
(a ) Offer should be made within 7 days of 

Tender cum Action failing to which the offer 

will not be considered . 
(b ) Offerer should remit double the amount paid 

by the successful Tenderers /Bidders on the 

Tender cum Action date . 
(c ) The remittance should be made directly or by 

bank deposit and the Bank receipt should be 
produced before the Superintendent, 
Government Goat Farm , Kommeri within 
7 days from the date of receipt of registered 
notice to that effect. 

The post offerer after satisfying the conditions 
specified above should execute an agreement 
before the Superintendent, Government Goat 
Farm , Kommeri , pledging the security deposit 
for the due fulfillment of the above terms. If 
the post offerer satisfied the conditions , a 
re- action of the right will be conducted after 
giving the usual publicity as per rules. In the 
re -auction , the price fetched if does not come 
up to what has been offered by the post 
offerer, it will be awarded to the post offerer 
at the amount offered by him . If he backs 
out, the security amount remitted by him will 


7 . Further particulars about the tender cum auction 

can be had either from the office of the 

Superintendent, Govt. Goat Farm , Kommeri. 
8. Intending tenderers /Bidders should deposit an 

Earnest Money Deposit of 22 ,000 for 

participating in the Tender/Auction . 
9. The successful Tenderers/ Bidders have to remit 

1 /3 of sale value including the EMD on the Tender 
cum Auction date , failure to which may result in 
the forfeiture of the E . M . D . to the 
District Panchayath and the resale of trees at 

the risk and loss of the person concerned . 
10 . The successful Tenderers /bidders have only 

the right for cutting, collection and removal of 
Mahagani and other trees as mentioned in the 
Schedule Appended . 
The successful tenderers/ bidders should 
execute a bounden agreement on a Stamp Paper 
worth 100 after the completion of Tender cum 
Action . 


11. 


12 . The confirmation of the Tender cum Auction sale 

will be communicated to the party concerned as 
early as possible. Within 15 days from the date 
of intimation of the confirmation , the successful 
tenderers /bidders shall remit the balance 2 / 3 of 
the sale value and 5 % Forest Development Tax , 
VAT and Income Tax at the rates in force and 
security deposit of 10 % for the total sale 
value . The successful tenderers /bidders should 
execute an agreement on a Stamp Paper worth 

100 . In case of failure to remit the amount 
within 15 days. Extension shall be granted by the 
undersigned for 15 days subject to the realization 
of 12 % penal interest. Further extension for 
15 days shall be granted by the District 
Panchayath , Kannur subject to the realization of 
24 % penal interest. But all the above extension 
period will be within the original contract period . 
Failure to remit any of the above installment 
even during the extended period will entail 
cancellation of the contract and forfeiture of all 
money paid till then and all produce remaining in 
the Farm land. The right thus cancelled will be 
resold at the risk and loss of the contractor. In 
calculating interest, 15 days and below will be 
reckoned as 1/2 month and over 15 days as one 
month . 


11th SEPT. 2012 ] 


ANIMAL HUSBANDRY DEPARTMENT 


13 . If the successful tenderers /bidders fails to execute 

the agreement after remitting the amount even 
during the extended period as per the above 
condition , entire amount paid till then will be 
forfeited to the District Panchayath and all the 
produce left unremoved will be confiscated to 
District Panchayath after cancelling the Tender 
cum Auction . The Trees will be re - auctioned at 
the risk and loss of the tenderers /bidders . 
He will be liable for all the loss sustained to the 
District Panchayath and will have no right over 
the profit derived out of the re - auction of 

the trees . 
14 . Failure to remit any of the above instalments even 

during the extended period will entail the 
cancellation of the contract and forfeiture of all 
the money paid till then and confiscation of all 
the produce remaining in the farm . The right thus 
cancelled will be resold at the risk and loss 
of the contractor. The contractor will have no 
right over the profit derived out of the resale of 

the trees. 
15 . The period of contract will be 60 days from the 

date of intimation of confirmation . No extension 
of period of contract shall be granted on 
ordinary ground . Under special circumstances , for 
good and sufficient reasons the District 
Panchayath Kannur may grant extension of time 
for 15 days, further 15 days and further 15 days 
respectively on realization of penalty or penalties 
for completion of each work for each extension 
mentioned below : 
(a ) 750 for each enumerated tree and part 

thereof. 
(b ) Unremoved registered logs and unregistered 

logs 100 /M3 or fraction thereof. 
(c) Unremoved firewood 50 / Tone or fraction 

thereof . 
The penalty for the first 15 days shall be realized at 
the above rates , double the rate for the second 15 days 
and three times of the original rate for the third 15 days 
shall be realized . 

If the tenderers /bidders fails to remove the entire 
produce within the above extended period , the whole 
timber and firewood collected by the tenderers /bidders as 
per the agreement will be forfeited to District Panchayath 
and the tenderers /bidders will not have any right on the 
produce confiscated to District Panchayath . In the above 
circumstances the balance work to be executed by the 
tenderers/bidders shall be completed departmentally and 
all the loss sustained to District Panchayath in this regard 
shall be realized from the tenderers /bidders. 
16 . The contractor shall be allowed to remove the 

timber of Mahagani and other species and fire 
wood from the Farm subject to the law prevailing 
in the department from time to time. 


17 . The contractor or his persons shall be allowed to 

enter in the place only after getting the prior 
permission either from the Superintendent , 

Government Goat farm , Kommeri. 
18 . The contractor shall be present at all time during 

the currency of the contract, keep the boundaries 
cleared and make no damages at Farm premises. 
He will be liable for the damages made to other 

trees in the place . 
20 . The successful tenderers /bidders may be allowed 

to stack the timber in the Farm area outside the 
grazing land with prior permission of the 
Superintendent, Government Goat Farm , Kommeri , 
without disturbing the Farm activities at the risk 
of the tenderers /bidders upto the period of 
contract. An amount of 250 per day will be 
charged as a ground rent for the timber unremoved 

after the contract period . 
21. He will be liable for any illegal activities or 

damages to public/Farm properties. Such incidents, 
if noticed by contractor, should be informed the 

officer concerned and any connected authorities. 
22. The security deposit will be released to the 

Contractor on production of clearance certificate of 
VAT, Agriculture Income Tax etc . Any liability 
outstanding will be set off from the security 

deposit . 
23. If the value fetched in the re -tender/ re -auction is 

less than that obtained in the original Tender cum 
Auction , the difference between them together with 
all incidental expenditure to fix up of the resale 
including notification charges or any other dues or 
Government loss as assessed by the 
Superintendent, Government Goat Farm , Kommeri 
concerned will be recovered from the defaulting 
tenderers/bidders through all legal means including 
Revenue Recovery Act in force . 
General condition of the sale of tree prevailing in 
the Department from time to time shall be 
applicable to this Tender cum Auction also . 
Only marked trees shall be felled . No unmarked 
tree shall be felled or damaged while felling a 
marked tree . 


24 . 


25 . 


- മൃഗസംരക്ഷണ വകുപ്പിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ 
നിയന്ത്രണത്തിലുള്ള കൊമ്മേരി ആടുവളർത്തൽ കേന്ദ്രത്തിന്റെ 
അധീ ന ത യിൽപ്പെട്ട സ്ഥലത്തുള്ള മഹാ ഗ ണി , മറ്റ് ഇനം 
മരങ്ങൾ, എന്യൂമറേറ്റ് ചെയ്തിട്ടുള്ളതും താഴെ പട്ടികയിൽ 
വിവരിക്കുന്നതുമായ മരങ്ങൾ മുറിച്ച് ശേഖരിച്ച് നീക്കംചെയ്ത് 
AI3 GOJO ADM olm233 GOLDIJO 19 - 9 - 2012 TAOB 
11 മണിക്ക് കണ്ണൂർ കൊമ്മേരി ആടു വളർത്തൽ കേന്ദ്രം 
സൂപ ണ്ട്, കണ്ണൂർ കൊമ്മേരി ആടു വ ളർത്തൽ കേന്ദ്രം 
ഓഫീസിൽവച്ച് താഴെ പറയുന്ന ലേല വ്യവസ്ഥകൾക്കും 
നിബന്ധ ന കൾക്കും വിധേയ മായി ദർഘാസ്/ ലേലത്തിൽ 
പര സ്യമായി വിൽക്കു ന്ന താ ണ് . ദർഘാസ്/ ലേല ത്തിൽ 
പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ദർഘാസിന് മുമ്പ് 


11th SEPT. 2012 ] 


ANIMAL HUSBANDRY DEPARTMENT 


22 ,000 വീതം നിര തദവ്യം കെട്ടി വെ യ്ക്കേ ണ്ട താ ണ് . 
വിജയിക്കുന്ന ദർഘാ സു കാ രൻ/ ലേല ക്കാ രൻ, ദർഘാസ് 
തുകയുടെ/ ലേലത്തുകയുടെ 1/ 3 ഭാഗം തുക ദർഘാസ് കം 
ലേലദിവസം തന്നെ കെട്ടിവയ്ക്കേണ്ടതാണ്. വിജയിയായ 
ദർഘാസുകാരൻ/ ലേലക്കാരൻ നിയമപ്രകാരവും കാലാകാലങ്ങളിൽ 
നിലവിലുള്ളതുമായ വാറ്റ്, വനവികസന നികുതി, വരുമാന 
നികുതി, മറ്റ് ബന്ധപ്പെട്ട നികുതികൾ എന്നിവ യഥാസമയം 
അടയ്ക്കേണ്ടതുണ്ട്. 

അടങ്കൽ തുക - 8,77,571. 


പട്ടിക 


കമ നിൽക്കുന്ന 
നമ്പർ മരങ്ങളുടെ ഇനം 


ആകെ അടയാള 

പ്പെടുത്തിയ 
മരങ്ങളുടെ എണ്ണം 


- 5. വിജയിക്കുന്ന ദർഘാസുകാരന്/ ലേലക്കാരന് പ്രസ്തുത 

ജോലിയുമായി ബന്ധപ്പെട്ട ആഫീസർമാരുമായോ, 
ആഫീസുമായോ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം 
ഇല്ലെന്ന് തെളിയിക്കുന്ന ഒരു ധാരണാപത്രം ദർഘാസ് 
കം ലേലദിവസം ദർഘാസുകാരൻ വേലക്കാരൻ ഈ 
ഓഫീസിൽ സമർപ്പിക്കേ ണ്ട താ ണ് . ഇത്ത ര ത്തിൽ 
ദർഘാസുകാരൻ വേലക്കാരൻ ബന്ധപ്പെട്ട ആഫീസർ 
മാരുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെന്ന് 
പിന്നീട് തെളിയിക്കപ്പെട്ടാൽ ടിയാന്റെ പേരിലുള്ള 
ദർ ഘാസ് കം ലേലം റദ്ദ് ചെയ്ത് ടിയാന്റെ 
നഷ്ടോത്തരവാദിത്വത്തിൽ ടി മരങ്ങൾ പുനർലേലം 

ചെയ്യുന്നതാണ്. 
6 . ദർഘാസ് കം ലേലത്തിന് 7 ദിവസങ്ങൾക്ക് ശേഷം 
ലഭിക്കുന്ന പോസ്റ്റ് ഓഫ്റു കളോ മറ്റേതെങ്കിലും 
തരത്തിലുള്ള പരാതികളോ പരിഗണിക്കുന്നതല്ല. ഒരു 
ലക്ഷം രൂപ യിൽ കൂടു തൽ ലേല ത്തുക വരുന്ന 
കേസുകളിൽ ലേലത്തുകയുടെ 10 % - ൽ കുറയാത്ത 
പോസ്റ്റ് ഓഫ് റു ക ളും ഒരു ലക്ഷ ത്തിൽ താഴെ 
ലേലത്തുക വരുന്ന കേസുകളിൽപ്പെട്ട ലേലങ്ങൾക്ക് 
20 % - ൽ കുറയാത്ത പോസ്റ്റ് ഓഫറുകൾ മാത്രമേ 
പരിഗണിക്കുക യു ള്ളൂ . കൂടാതെ താഴെ പറയുന്ന 
നിബന്ധനകളും പോസ്റ്റ് ഓഫറുകൾക്ക് ബാധകമാണ്. 
( എ ) ദർഘാസ് കം ലേലത്തിന് 7 ദിവസത്തിനുശേഷം 

ലഭിക്കുന്ന പോസ്റ്റ് ഓഫ്റു കൾ യാതൊരു 

കാരണവശാലും പരിഗണിക്കുന്നതല്ല. 
( ബി ) പോസ്റ്റ് ഓഫർകാരൻ യഥാർത്ഥ ദർഘാസുകാരൻ/ 

ലേലക്കാരൻ ഒടുക്കിയ തുകയുടെ ഇരട്ടി തുക 
അടയ്ക്കേണ്ടതാണ്. 


മഹാഗണി 


| 7 ( ഏഴ്) 


260, 262, 
263 , 264, 
265 , 266, 


267 


1 (ഒന്ന്) 


പ്ലാവ് (ഉണങ്ങിവീണത്) 
തേക്ക് ( പൊട്ടിവീണത്) 
മരുത് ( കടപുഴകി വീണത്) 


1 ( ഒന്ന്) 
- 1 ( ഒന്ന്) 


368 


കാറളം 
കൊട്ട 


1 (ഒന്ന്) 
2 (രണ്ട്) 


369 , 370 


ദർഘാസ് കം ലേല ദിവസം പൊതു അവധിയായി 
വന്നാലോ മറ്റേതെങ്കിലും കാരണത്താലോ ദർഘാസ് കം ലേലം 
നട ത്താൻ കഴിയാതെ വന്നാൽ ടി ദർഘാസ് കം ലേലം 
അടുത്ത പ്രവൃത്തി ദിവസം പ്രസ്തുത സ്ഥലത്തും സമയത്തും 
വെച്ച് നടത്തുന്നതായിരിക്കും. പുനർലേലം ആവശ്യമാണെങ്കിൽ 
26 - 9 - 2012 - നും 3 - 10 - 2012 - നും ഇതേ സ്ഥലത്തും സമയത്തും 
വെച്ച് നടത്തുന്നതാണ്. 
1. ദർഘാസ് കം ലേലം ഒരു നിശ്ചിത തുകയുടെ 

അടി സ്ഥാ ന ത്തി ലാ ണ് നിശ്ച യി ച്ചി രി ക്കു ന്ന ത് . 
ഇതി ലേ ക്കായി നമ്പർ ചെയ്തിട്ടുള്ള പസ്തുത 
സ്ഥലത്ത്മഹാ ഗ ണി , തുട ങ്ങിയ പട്ടി ക യിൽ 
പരാമർശിച്ച് വിവിധ ഇനം 13 മരങ്ങളുടെ ശേഖരണവും 
നീക്കം ചെയ്യലും സംബന്ധിച്ച് ജോലിക്കുവേണ്ടിയാണ് 

ഇത് തീരുമാനിച്ചിരിക്കുന്നത്. 
2 , ദർ ഘാസ് കം ലേലത്തിൽ പങ്കെ ടു ക്കു വാൻ 
ഉദ്ദേശിക്കുന്നവർ ലേലത്തിന് മുമ്പായി ഉൽപ്പന്നങ്ങളുടെ 
നിൽപ്പ് നേരിൽ കണ്ട് ബോദ്ധ്യ പ്പെ ടേ ണ്ട തും 
ഉൽപ്പ ന്ന ത്തിന്റെ ഗുണ മേ ന്മ , അളവ് എന്നിവ 
സംബന്ധിച്ച് യാതൊരു പരാതികളും ലേലത്തിന് 

ശേഷം പരിഗണിക്കുന്നതല്ല. 
3 . ദർഘാസുകാരൻ / ലേലക്കാരൻ നേരിട്ട് ദർഘാസ് കം 

ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. നിയമപരമായ പ്രവർ 
ഓഫ് അറ്റോർണി ഇല്ലാത്ത പകരക്കാരെ ലേലത്തിൽ 
പങ്കെടുപ്പിക്കുന്നതല്ല. 
ദർ ഘാ സ് കം ലേലത്തിൽ പങ്കെ ടു ക്കു വാൻ 
ആഗ ഹി ക്കു ന്ന വർ അ വ രുടെ സ്ഥിര മായ 
മേൽവിലാസവും കൈയൊപ്പും സാക്ഷ്യപ്പെടുത്തിയ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർ ഗസറ്റഡ് ഓഫീസറിൽ 
നിന്നും വാങ്ങിയ സർട്ടിഫിക്കറ്റ് നിരതദ്രവ്യത്തോടൊപ്പം 
ഹാജരാക്കേണ്ടതാണ്. 


( സി ) ബന്ധ പ്പെട്ട പോസ്റ്റ് ഓഫർ തുകയും മറ്റു 

നികുതികളും നേരിട്ടോ ബാങ്ക് രസീത് വഴിയോ, 
ഈ ഓഫീസിൽ നിന്നും രജിസ്റ്റേർഡ് തപാൽ 
മുഖേന അറിയിച്ച് ഏഴു ദിവസത്തിനുള്ളിൽ 
ഒടുക്കി കൊമ്മേരി സർക്കാർ ആടുവളർത്തൽ 
കേന്ദ്രംഓഫീസിൽ ഹാജരാക്കേണ്ടതാണ്. പോസ്റ്റ് 
ഓഫർ നൽകുന്ന ദർഘാസുകാരൻ ദർഘാസ് 
വ്യവസ്ഥകളും ബോദ്ധ്യപ്പെട്ട ശേഷം നിശ്ചിത 
മുദപ്രതത്തിൽ ഉടമ്പടി വയ്ക്കേണ്ടതാണ്. 
പോസ്റ്റ് ഓഫറുകാരൻ ടി വ്യവസ്ഥകൾ ബോദ്ധ്യപ്പെട്ട് 
ഉട മ്പടിയിൽ ഏർപ്പെടുന്ന പക്ഷം ഇതിൻ മേൽ 
ആ വ ശ്യ മായ പരസ്യം നൽകി ഒരു പുനർലേലം 
നടത്തുന്നതാണ്. പുനർലേലത്തിൽ ലഭിക്കുന്ന തുക 
പോസ്റ്റ്ഓഫറുകാരൻ വാഗ്ദാനം ചെയ്ത തുകയേക്കാൾ 
കുറവാണെങ്കിൽ പോസ്റ്റ് ഓഫറുകാരൻ വാഗ്ദാനം 
ചെയ്ത തുകയ്ക്ക് ടിയാന്റെ പേരിൽ ദർഘാസ് കം 
ലേലം സ്ഥിര പ്പെടു ത്തു ന്ന താ യി രി ക്കും . പോസ്റ്റ് 
ഓഫ്റു കാ രൻ വാഗ്ദാനം ചെയ്ത ലേല ത്തുക 
അടയ്ക്കുന്നതിൽ നിന്നും പിന്മാറുന്ന പക്ഷം ടിയാൻ 
അടച്ചിട്ടുള്ള സെക്യൂരിറ്റി തുക സർക്കാ രി ലേക്ക് 
ക ണ്ടു കെട്ടുന്ന താ ണ്. പുനർ ലേ ല ത്തിൽ പോസ്റ്റ് 
ഓഫറുകാരൻ വാഗ്ദാനം ചെയ്ത തുക യേക്കാൾ 
കൂടു തൽ തുകയ് ക്ക് ദർഘാസ് കം ലേലം 
നടക്കുകയാണെങ്കിൽ ഉയർന്ന ലേല തുകയ്ക്ക് ആ 
വ്യക്തികളുടെ പേരിൽ ലേലം ഉറപ്പിക്കുന്നതും പോസ്റ്റ് 
ഓഫ്റു കാ രന്റെ സെക്യൂരിറ്റി തുക തിരികെ 
നൽകുന്നതുമാണ്. 


4 , 


11th SEPT. 2012 ] 


ANIMAL HUSBANDRY DEPARTMENT 


7 . ദർഘാസ് കം ലേലം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ 
കണ്ണൂർ കൊമ്മേരി സർക്കാർ ആടു വ ളർത്തൽ 
കേന്ദ്രം ഓഫീസിൽ എല്ലാ പ്രവർത്തി ദിവസ ങ്ങ 
ളിലും അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 
8. ദർഘാസ് കം ലേലത്തിൽ പങ്ക് ചേരണമെന്നാഗ്രഹി 

ക്കുന്നവർ 22,000 നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്. 
9. കൂടുതൽ തുകയ്ക്ക് ദർഘാസ് കം ലേലം കൊള്ളുന്ന 
ആൾ മൊത്തം ലേല ം ക യു ടെ മൂന്നിൽ ഒന്ന് 
( നിരതദ്രവ്യം കഴിച്ച്) തുക ലേലം കഴിഞ്ഞാലുടൻ 
ഒടുക്കേണ്ട താ ണ്. ടി തുക ഒടുക്കു ന്നതിന് വീഴ്ച 
വരുത്തിയാൽ ടിയാൻ ഒടുക്കിയിട്ടുള്ള നിരതദ്രവ്യം 
സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതും ടി ലേലം ടിയാന്റെ 
നഷ്ടോത്തരവാദിത്വത്തിൽ പുനർലേലം ചെയ്യുന്നതു 

മായിരിക്കും. 
10 . ദർഘാസ് കം ലേല ത്തിൽ പങ്കെടുത്ത് കൂടു തൽ 
തുക യ് ക്ക് ലേലം കൊള്ളുന്ന ആൾ 100 - ന്റ 
മുദ്രപ്പത്രത്തിൽ ഒരു ബൗണ്ടർ ഉടമ്പടി കൂടി ലേലം 

കഴിഞ്ഞാലുടൻ ഒപ്പ് വയ്ക്കേണ്ടതാണ്. 
11. ദർഘാസ് കം ലേലം സ്ഥിരപ്പെടുത്തി അറിയിക്കുന്ന 

തീയതി മുതൽ 15 ദി വ സ ത്തി നകം ബാക്കി 
തുകയ്ക്കുള്ളമൂന്നിൽ രണ്ട് ലേലത്തുകയും മൊത്തം 
തുക യു ടെ 5 % ഫോറസ്റ്റ് ഡെ വ ല പ്പ് മെ ന്റ് 
ടാക്സസും നിലവിലുള്ള നിരക്കിൽ വാറ്റ്, ഇൻകം- ടാക്സ് 
എന്നിവകളും ഒടുക്കി മൊത്തം ലേലത്തുകയുടെ 10 % 

സക രിറ്റി ഡെപ്പോ സിറ്റും വെച്ച് 100 - ന്റെ 
മുദ്രപത ത്തിൽ ഉട നടി വയ്ക്കേ ണ്ട തു മാ ണ് . 15 
ദിവസത്തിനുള്ളിൽ ടി തുകകൾ ഒടുക്കാതിരുന്നാൽ 12 % 
പലി ശ യോടു കൂടി തുക കൾ ഒടു ക്കു ന്ന തിന് 15 
ദിവസത്തെ സമയവും 24 % പലിശയോടുകൂടി വീണ്ടും 
15 ദിവസത്തെ സമയവും അനു വാദിക്കു ന്ന താ ണ്. 
എന്നാൽ മുകളിൽ പറഞ്ഞ കാലാ വ ധി ക ളെല്ലാം 
കരാർ കാലാ വ ധി ക്കു ള്ളിലായി രി ക്കും . പലിശ 
കണക്കാക്കുമ്പോൾ 15 ദിവസമോ അതിൽ കുറവോ 
വരുന്നത് പകുതി മാസമായും 15 ദിവസത്തിൽ കൂടുതൽ 
വരുന്ന ദിവസം ഒരു മാസമായും കണക്കാക്കുന്നതാണ്. 
- മു ക ളിലെ വ്യവസ്ഥ പ്രകാരം നീട്ടികൊടുത്ത 
കാലാ വ ധിക്കു ള്ളിലും തുക ഒടുക്കി എഗി മെന്റ് 
വയ്ക്കുന്നതിന് വീഴ്ച വരുത്തിയാൽ ദർഘാസുകാരൻ 
ലേലക്കാരൻ അതുവരെ ഒടുക്കിയിട്ടുള്ള എല്ലാ തുകയും 
നീക്കം ചെയ്യാതെ കിടക്കുന്ന എല്ലാ ഉല്പന്നങ്ങളും 
സർക്കാരിലേക്ക് കണ്ടുകെട്ടി ലേലം റദ്ദ് ചെയ്യുന്നതും 
ദർഘാ സു കാ രൻ/ ലേല ക്കാ രൻ ന ഷ് ടോ ത്ത ര 
വാദിത്വത്തിൽ ടി മരങ്ങൾ പുനർലേലം ചെയ്യുന്നതു 
മാണ്. പുനർലേലം ചെയ്യുമ്പോൾ ലാഭം ഉണ്ടാകുക 
യാണെങ്കിൽ ആയതിന് ലേലക്കാരന് യാതൊരു വിധ 
അവ കാശവും ഉണ്ടാ യി രിക്കു ന്ന ത ല്ല . പുനർ ലേ ല 
ത്തിലുണ്ടാകുന്ന എല്ലാ നഷ്ടങ്ങളും വീഴ്ചക്കാരനിൽ 
നിന്നും ഈടാക്കുന്നതാണ്. 


14. ഉട നടി കാലാ വധി ലേലം സ്ഥിര പ്പെ ടു ത്തി 

അറി യി ക്കുന്ന തീയതി മുതൽ 60 ദി വ സ മാ ണ് . 
സാധാരണ ഗതിയിൽ കാലാവധി നീട്ടി കൊടുക്കുന്ന 
തല്ല. എന്നാൽ പ്രത്യേക സാഹചര്യത്തിലും മതിയായ 
കാരണങ്ങളുടെ അടിസ്ഥാനത്തിലും കണ്ണൂർ ജില്ലാ 
പഞ്ചായത്ത് യഥാ കമം 15 ദിവസം വീതം 
താഴെ പറയുംപ്രകാരം പിഴ ഈടാക്കിക്കൊണ്ട്ഓരോ 
ജോലിക്കും കാലാവധി നീട്ടികൊടുക്കുന്നതാണ്. 
( എ ) എന്യൂമറേറ്റ് ചെയ്തതുംമുറിക്കാനുള്ളതുമായ 

മര ങ്ങൾക്കും അതിന്റെ ഭാഗ ത്തിനും 750 

വീതം. 
( ബി ) നീക്കം ചെയ്യാത്ത / രജി സ്റ്റർ ചെയ്ത തും 

അല്ലാത്തതുമായ തടികൾക്ക്ഓരോ ക്യൂ . മീറ്ററിനും 

അതിന്റെ ഭാഗത്തിലും 100 വീതം . 
( സി ) നീക്കം ചെയ്യാത്ത വിറകിന് ഓരോ ടണ്ണിനും 

അതിന്റെ ഭാഗത്തിനും 50 വീതം ഒന്നാമത്തെ 15 
ദി വ സ ത്തേക്ക് ടി നിര ക്കിലും രണ്ടാം 15 
ദിവസത്തേക്ക് ഇതിന്റെ ഇരട്ടിയും മൂന്നാം 15 
ദി വ സ ത്തേക്ക് ഒന്നാം 15 ദി വ സ ത്തിന്റെ 
നിരക്കിന്റെ മൂന്നിരട്ടിയും എന്ന ക്രമത്തിൽ പിഴ 
ഈടാക്കാവുന്നതാണ്. ഇപ്രകാരം നീട്ടി നൽകുന്ന 
തീയതിക്കുള്ളിലും നീക്കം ചെയ്യാതെ കിടക്കുന്ന 
തടിയും വിറകും കണ്ടുകെട്ടി ഗവൺമെന്റിലേക്ക് 
മുതൽ കൂട്ടുന്നതും കരാറുകാരന് ആയവയിൽ 
യാതൊ ര വ കാ ശ വും ഉണ്ടാ കു ന്ന ത ല്ല . 
ഉടമ്പടിക്കാരൻ ചെയ്തു തീർക്കാൻ ബാക്കിയുള്ള 
ജോലികൾ ഡിപ്പാർട്ട് മെന്റ് ചെയ്യിക്കു ന്നതും 
ആയതിൽ വച്ചുണ്ടാകുന്ന മുഴു വൻ ചിലവും 

ഉടമ്പടിക്കാരനിൽ നിന്നും ഈടാക്കുന്നതുമായിരിക്കും. 
- 15 . ഫാമിന്റെ സ്ഥലത്ത് ശേഖരിച്ചു വയ്ക്കുന്ന മരവും 

വിറകും നില വിലുള്ള നിയ മ ങ്ങ ൾ ക്ക് വിധേ യ 
മായിട്ടായിരിക്കും നീക്കം ചെയ്യാനുള്ള ലൈസൻസ് 

നൽകുന്നത്. 
16. കൊമ്മേ രി സർ ക്കാർ ആടു വ ളർത്തൽ കേന്ദ 

സൂപ്രണ്ടിന്റെ രേഖാമൂലമുള്ള അനുമതിയോടുകൂടി 
മാത്രമേ കരാറുകാരനോ അയാളുടെ ആളുകളോ ഫാമിന്റെ 

സ്ഥലത്ത് പ്രവേശിക്കുവാൻ പാടുള്ളൂ. 
17 . ദർഘാസുകാരൻ/ ലേലക്കാരൻ കാലാവധി തീരുന്നതു 
വരെ മര ങ്ങൾ നീക്കം ചെയ്യുന്ന എല്ലാ സമയവും 
ഫാമിൽ ഉണ്ടായിരിക്കണം. ഫാമിന്റെ സ്ഥലത്ത് മറ്റ് നാശ 
നഷ്ടങ്ങൾഉണ്ടാകാതെ സംരക്ഷിക്കേണ്ടതുമാണ്. 
18 . യാതൊരു കാരണവശാലും ഫാമിലെ മറ്റ് മരങ്ങൾക്കും 
തടികൾക്കും കേടു പാടു കളോ നാശ ന ഷ ങ്ങളോ 
വരുത്തുവാൻ പാടില്ല . അങ്ങനെ ഉണ്ടാകുന്ന നഷ്ടത്തിന് 

കരാറുകാരൻ ഉത്തരവാദി ആകുന്നതാണ്. 
19. ഫാമിന്റെ സ്ഥലത്ത് തടികളും മറ്റും സൂക്ഷിക്കുന്നതിന് 
ആവശ്യമെങ്കിൽ ഉടമ്പടിക്കാരന്റെ ഉത്തരവാദിത്വത്തിൽ 
കൊമ്മേരി ആടു വ ളർ ത്ത ൽ കേന്ദ്രം സൂപ്രണ്ട് 
അനുവദിക്കുന്നതാണ്. എന്നാൽ അവിചാരിതമായ 
കാരണങ്ങളാലോ മോശമായ കാലാവസ്ഥമൂലമോ ഉടമ്പടി 
കാലാവധിക്കുള്ളിൽ ഇവ നീക്കം ചെയ്ത് കൊണ്ടു 
പോകാൻ കഴിയാതെ വന്നാൽ തറവാടക ഇനത്തിൽ 
ഹെക്ടറിനോ അതിന്റെ ഭാഗത്തിനോ 250 നിരക്കിൽ 
ഉടമ്പടിക്കാരനിൽ നിന്നും ഈടാക്കുന്നതായിരിക്കും. 


13 . ദർഘാസുകാരൻ/ ലേലക്കാരൻ ബാക്കി തുക മുതലായവ 

നീട്ടികൊടുത്ത കാലാവധിക്കുള്ളിലും ഒടുക്കാതിരുന്നാൽ 
ഉടമ്പടി റദ്ദ് ചെയ്ത് ടിയാൻ അടച്ചിട്ടുള്ള മുഴുവൻ 
തുക കളും നീക്കം ചെയ്യാതെ കിടക്കുന്ന എല്ലാ 
ഉല്പന്നങ്ങളും സർക്കാരിലേക്ക് കണ്ടുകെട്ടി ടിയാന്റെ 
നഷ്ടോത്തരവാദിത്വത്തിൽ പുനർലേലം ചെയ്യുന്നതാണ്. 
പു നർ ലേ ല ത്തിൽ ലാഭം ഉണ്ടാ കു ക യാ ണ ങ്കിൽ 
വീഴ് ച ക്കാ ര ന് യാതൊരു അ വ കാ ശ വും 
ഉണ്ടായിരിക്കുന്നതല്ല . 


11th SEPT. 2012] 


ANIMAL HUSBANDRY DEPARTMENT 


തുകയും ഡിപ്പാർട്ടുമെന്റിൽ നിന്നും ആവശ്യപ്പെടുന്ന 
സമയത്ത് ദർഘാസുകാരൻ/ ലേലക്കാരൻ അടയ്ക്കാൻ 
വീഴ്ച വരുത്തുന്നപക്ഷം പ്രസ്തുത തുക ഭൂനികുതി 
കുടിശ്ശികയായി പരിഗണിച്ച് നിലവിലുള്ള നിയമപ്രകാരം 
ഈടാക്കുന്നതാണ്. കൊമ്മേരി സർക്കാർ ആടുവളർത്തൽ 
കേന്ദ്രം സൂപ ണ്ടിന് യുക്ത മെന്ന് തോന്നുന്ന മറ്റ് 
മാർഗ്ഗ ങ്ങ ളിൽ കൂടിയും ഈ തുക ഈടാക്കു വാൻ 
നടപടികൾ സ്വീകരിക്കുന്നതാണ്. 
വകുപ്പിലെ മരം വിൽപ്പന സംബന്ധിച്ച എല്ലാ പൊതു 
നിബ ന്ധ ന കളും ഈ ദർഘാസ് കം ലേല ത്തിനും 
ബാധകമായിരിക്കും. 


21. 


20 . മരങ്ങൾ മുറിച്ചുനീക്കുമ്പോൾ സംഭവിക്കുന്ന എല്ലാവിധ 

അനധികൃത കുറ്റങ്ങൾക്കും പൊതുമുതലിനോ ഫാം 
മുത ലിനോ ഉണ്ടാകുന്ന നാശ ന ഷ്ട ങ്ങൾക്കും 
ഉടമ്പടിക്കാരൻ ഉത്തരവാദിയായിരിക്കും. ഇപ്രകാരം വിവരം 
കൊമ്മേരി ആടു വ ളർത്തൽ കേന്ദ്രം സൂപ ണ്ടിന 
ഉടമ്പടിക്കാരൻ അറിയിക്കേണ്ടതാണ്. ഇതിൽ വീഴ്ച 
വരുത്തിയാൽ കരാർ റദ്ദാക്കപ്പെടുന്നതാണ്. 
കരാറുകാരന്റെ സെക്യൂരിറ്റി തുക കാലാവധിക്കുശേഷം 
കരാറുകാരൻ വാറ്റ്, അഗ്രികൾച്ചറൽ ഇൻകംടാക്സ് 
ഇവയുടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന 
മുറയ്ക്ക് തിരിച്ചുനൽകുന്നതാണ്. എന്നാൽ ടി ഇനത്തിൽ 
ഗവൺമെന്റിലേക്ക് ബാദ്ധ്യതകൾ വല്ലതുമുണ്ടെങ്കിൽ 
സെക്യൂരിറ്റി തുകയിൽനിന്നും ഈടാക്കുന്നതാണ്. 
പുനർദർഘാസ്/ ലേല ത്തിന് ലഭിക്കുന്ന തുക 
ആദ്യലേലത്തിന് ലഭിച്ചിരുന്നതിനേക്കാൾ കുറവാണെങ്കിൽ 
പ്രസ്തുത വ്യത്യാസവും പുനർലേലപരസ്യത്തിനുള്ള 
ചിലവ് ഉൾപ്പെടെ മറ്റ് നഷ്ടങ്ങളും വീഴ്ചവരുത്തുന്ന 
കരാറുകാരനിൽനിന്ന് ഈടാക്കുന്നതാണ്. ഈ ദർഘാസ് 
കം ലേലത്തിലെ വകുപ്പുകൾ പ്രകാരം ഗവൺമെന്റി 
ലുണ്ടാകുന്ന ഏതൊരു നഷ്ടവും കിട്ടേണ്ടതായ ഏതൊരു 


23 . 


24 . 


22 . 


കരാ റു കാ രൻ മാർക്ക് ചെയ്ത മ ര ങ്ങ ൾ മാത്രം 
മുറി ക്കേ ണ്ട തും മാർക്ക് ചെയ്യാത്ത മ ര ങ്ങ ൾ 
മുറിക്കുവാനോ കേടുവരുത്തുവാനോ പാടില്ലാത്തതാകുന്നു . 


Government Goat Farm , 
Kommeri , P. O . Nedumpoyil , 
Kannur. 


(Sd.) 
Superintendent. 


